Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 


© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 






NS 
TENS ളള നോര്‍ ദി 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 


2021 ജനുവരി 19 
തിരുവനന്തപുരം, 19th January 2021 
eee കക പി നമ്പര്‍ 


ചൊവ്വ 1196 മകരം 6 3 
6th Makaram 1196 N 
i Oo. 


Thiruvananthapuram, 
Porson 1942 പൌഷം 29 
ച 29th Pousha 1942 


PART I 


Notifications and Orders issued by the Government 


വാല്യം 10 


Vol. X 


19th Jan. 2021] 


KERALA GAZETTE 


34 





(13) 


G. O. (Rt.) No. 1272/2020/LBR. 
Thiruvananthapuram, 25th November 2020. 


Whereas, the Government are of opinion that an 
industrial dispute exists between Sri Ravisankar, Krishna 
Fuels, Thattayil P. O., Pathanamthitta District and the 
workman of the above referred establishment 
Sri Narayanapilla, Thulasi Sadanam, Thatta P. O., Mallika, 
Pathanamthitta-691 525 in respect of matters mentioned in 
the annexure to this order; 


And whereas, in the opinion of Government it is 
necessary to refer the said industrial dispute for 
adjudication; 


Now, therefore, in exercise of the powers conferred 
by Section 10(1) (c) of the Industrial Disputes Act of 
1947 (Central Act XIV of 1947) the Government hereby 
direct that the said industrial dispute be referred for 
adjudication to the Labour Court, Kollam. The Labour 
Court will pass the award within a period of three months. 


ANNEXURE 
“Whether the denial of employment 10 
Sri Narayanapilla, Fuel Filling Staff, 


Thulasi Sadanam, Thatta P. O., Mallika by 
Sri Ravisankar, Employer Krishna Fuels, 
Thattayil P. O. is justifiable or not? If not 
what are the reliefs he is entitled to?” 


By order of the Governor, 


SHIBU, R., 


Under Secretary. 


നിയമ വകുപ്പ്‌ 


നിയമ (എച്ച്‌) 


വിജ്ഞാപനം 


() 
നമ്പര്‍ 8446 /എച്ച്‌3/2020/നിയമം. 
തിരുവനന്തപുരം, 2020 നവംബര്‍ 26. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(അ൫52-ലെ ടാം ക്രേന്ദ ആക്ട്‌) 3-൦ 5-൦ വകുപ്പുകളും 1956-ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും കൂട്ടിവായിച്ച 
പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, 
ശ്രീമതി ടി. രാധ, അഡ്വക്കേറ്റ്‌, 1/0 ശ്രീ. എന്‍. കരുണാകരന്‍, 
കിണറുവിളയില്‍ സച്ചൂസ്‌, കോമല്ലൂര്‍ പി. ഒ., കരിമുളയ്ക്കല്‍, 
ചുനക്കര, ആലപ്പുഴ-690 505 എന്നവര്‍ ആലപ്പുഴ റവസ്യു ജില്ല 
ഉള്‍പ്പെടുന്ന (്പരദേശം അധികാരപരിധിയായി നിശ്ചയിച്ച്‌ 
11-12-2020-ാം തീയതി മൂതല്‍ വീണ്ടും അഞ്ചുവര്‍ഷ 
കാലയളവിലേക്ക്‌ നോട്ടറിയായി (രജിസ്റ്റര്‍ നമ്പര്‍ 12/2000/41.1൧) 
ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


12 


(2) 
നമ്പര്‍ 8792/എച്ച്‌ദ/2020/നിയമം. 
തിരുവനന്തപുരം, 2020 നവംബര്‍ 26. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1852-ലെ ടാം ക്രയേന്ദ ആക്ട്‌) 3-൦ 5-൦ വകുപ്പുകളും 1956-ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, 
ശ്രീ. തോമസ്‌, റ്റി., അഡ്വക്കേറ്റ്‌, S/o ശ്രീ. എ. വി. തോമസ്‌, 
അടപ്പനാംകണ്ടത്തില്‍, പുല്ലാട്‌ പി. ഒ., തിരുവല്ല, 
പത്ത നംതിട്ട-89 548 എന്നയാളെ പത്തനംതിട്ട റവന്യൂ 
ജില്ലയിലെ തിരുവല്ല താലൂക്ക്‌ ഉള്‍പ്പെടുന്ന പ്രദേശം അധികാര 
പരിധിയായി നിശ്ചയിച്ച്‌ -12-2020-ാം തീയതി മുതല്‍ 
വീണ്ടും അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 3/2010171൧) ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


(3) 
നമ്പര്‍ 9867/എച്ച്‌ദ/2020/നിയമം. 
തിരുവനന്തപുരം, 2020 നവംബര്‍ 26. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(1852-ലെ ടാം ക്രയേന്ദ ആക്ട്‌) 3-൦ 5-൦ വകുപ്പുകളും 1956-ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, 
ശ്രീ. അബ്ദുള്‍ ഷുക്കൂര്‍ അറക്കല്‍, അഡ്വക്കേറ്റ്‌, S/o 
ഉണ്ണീന്‍, എ., അറക്കല്‍ ഹൌസ്‌, ആനക്കയം പി. ഒ., 
മഞ്ചേരി, മലപ്പുറം -676 509 എന്നയാളെ മലപ്പുറം റവന്യൂ 
ജില്ലയിലെ മഞ്ചേരി മുനിസിപ്പല്‍ ഏരിയ ഉള്‍പ്പെടുന്ന പ്രദേശം 
അധികാര പരിധിയായി നിശ്ചയിച്ച്‌ 6-12-2020-ാം തീയതി മുതല്‍ 
വീണ്ടും അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 0320100411) ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


(4) 
നമ്പര്‍ 10212/എച്ച്‌3/2020/നിയമം. 
തിരുവനന്തപുരം, 2020 നവംബര്‍ 26. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(852-ലെ ടാം ക്രയേന്ദ ആക്ട്‌) 3-൦ 5-൦ വകുപ്പുകളും 1956-ലെ 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, 
ശ്രീമതി സംഗീത, സി. വി., അഡ്വക്കേറ്റ്‌,  D/o 
രീ. എ. സി. രാജഗോപാലന്‍, ന്യൂ ക്വാര്‍ട്ടേഴ്‌സ്‌, 
തൃക്കണ്ടിയൂര്‍ പി. ഒ., തിരൂര്‍, മലപ്പുറം-676 104 എന്നയാളെ 
മലപ്പുറം റവന്യൂ ജില്ലയിലെ തിരൂര്‍ താലൂക്ക്‌ ഉള്‍പ്പെടുന്ന 
പ്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച്‌ -12-2020-ം തീയതി 
മുതല്‍ വീണ്ടും അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 01/2010/0014) ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


(5) 
നമ്പര്‍ 11684/എച്ച്‌3/2020/നിയമം. 
തിരുവനന്തപുരം, 2020 നവംബര്‍ 26. 


കേരള സര്‍ക്കാര്‍, 1952-ലെ നോട്ടറീസ്‌ ആക്ടിന്റെ 
(852-ലെ ടാം ക്രയേന്ദ ആക്ട്‌) 3-൦ 5-൦ വകുപ്പുകളും 1956-061 
നോട്ടറീസ്‌ ചട്ടങ്ങളിലെ ചട്ടം 8 ബി-യും കൂട്ടിവായിച്ച 
(പകാരം നല്‍കപ്പെട്ട അധികാരങ്ങള്‍ വിനിയോഗിച്ച്‌, 
ശ്രീ. സൂനില്‍, ഡി. എസ്‌.., അഡ്വക്കേറ്റ്‌, S/o 
ശ്രീ. എന്‍. ദിവാകരന്‍, ചിറ്റേടത്തുവീട്‌, മാവടി പി. B., 
പുത്തൂര്‍, കൊട്ടാരക്കര, കൊല്ലും -691 507 എന്നയാളെ കൊല്ലം 
റവന്യൂ ജില്ലയിലെ കൊട്ടാരക്കര താലൂക്ക്‌ ഉള്‍പ്പെടുന്ന 
പ്രദേശം അധികാരപരിധിയായി നിശ്ചയിച്ച്‌ -12-2020-ം തീയതി 
മുതല്‍ വീണ്ടും അഞ്ചുവര്‍ഷ കാലയളവിലേക്ക്‌ നോട്ടറിയായി 
(രജിസ്റ്റര്‍ നമ്പര്‍ 03/2010/114) ഇതിനാല്‍ പുനര്‍ നിയമിക്കുന്നു. 


ഗവര്‍ണ്ണറുടെ ഉത്തരവിന്‍ പ്രകാരം, 


അരവിന്ദ ബാബു, പി. കെ., 
നിയമ സ്വെകട്ടറി. 


